Governmentof Kerala 
കേരള സർക്കാർ 

2008 


Reg. No . രജി. നമ്പർ 
KLITV ( N )/12/2006 - 2008 


് 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 
തിരുവനന്ത പുരം, ചൊവ്വ 


വാല്യം 53 


2nd December 2008 
| 2008 ഡിസംബർ 2 
11th Agrahayana 1930 
193 ) അഗഹായനം 11 


ന വി 


PART III 
Marine Department 


പന Eർഘാസ് പരസ്യ 
നമ്പർ എ2-1388/ 2008 / ഇഇ. 

2008 നവംബർ 13 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ , 
കൊല്ലം അടുത്ത ഒരു വർഷത്ത: താഴെ പറയുന്ന അവകാശങ്ങൾ നൽകുന്നതിനായി മുദവല് 
കവറിൽ മത്സര സാവമുളള പുനർ ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസിനു പുറമെ പരസ്യലേലവും 
നടത്തുന്നതാണ്. ദർഘാസിൽ ലേലത്തിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഉയർന്ന തുകയ്ക്കും പ്രസ്തുത വക്തിയുടെ 
പേരിൽ തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ അംഗീകാരത്തിന് വിധേയമായി അവകാശം 
ഉറപ്പിച്ചു നൽകുന്നതാണ്, 
പവുത്തിയുടെ പേര് തങ്കശ@gശി ഫീഷറി ഹാർബറിനുള്ളിൽ പ്രവേശിക്കുന്ന വാഹനത്തിൽനിന്നു 
1 - 1 - 2009 മുതൽ ഒരു വർഷത്തേക്ക് പവശന ഫീസ് വാർഫേജ് എന്നിവ വസിലാക്കുന്നതിനുളള 

വi, 
നീരവംഎപ 47,000 . 
ദർഘാസ പ്രമാണത്തിന്റെ വില രുപ 700 -+ എസ്. മറി , 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 10 -12- 2008, 12 മണി. 
ലേലത്തിൽപങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതിയും സമയവും 10 -12-2003, 1. 30 മണി. 
ലേലം കർഘാസ് നടത്തുന്ന സ്ഥലം - തുറമുഖഎഞ്ചിനീയറിംഗ് ഡിവിഷൻ, ആശ്രാമം, കൊല്ലം 

ർഘാസ്/ ലേല ( പമാനങ്ങളും വിശദവിവരങ്ങളും കൊല്ലം ഹാർബർ എഞ്ചീന റ്റിംഗ 1 ഡിവിഷൻ 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും 1 - 12 2008 മുതൽ ദർഘാസ് ദിവസം രാവിലെ 
11 മണിവാര ദർഘാസ് ല ( പമാണത്തിന്റെ വില രൊക്കാടുകളിൽ രേഖാജാലം അപേക്ഷിച്ചാൽ നൽകുന്നതാണ്. 
മർഘാസ് ( പമാണങ്ങൾ അന്നേദിവസം ഉച്ചയ്ക്ക് 12 മണിവ സ്വീകരിക്കുന്നതാണ്, ലേലത്തിൽ പങ്കെടുക്കാൻ 
ജിസ്റ്റർ ചെയ്യേണ്ട അവസാനസമയം ഉച്ചയ്ക്ക് 1 . 30 മണി വരെയാണ് , 2 മണിക്ക് ലേലം നടത്തുന്നതാണ്, 
ലേലത്തിനു ശേഷം ഉർഘാസ്തുറക്കുന്നതാണ്, ദർഘാസ് ലേല ( പാണ്. അത്താടാപ്പം 17, 000 രൂപയുടെ ഡിമാന്റ് * 
( ഡാഫേ " സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് എന്നീരൂപത്തിന്റെ എക്സ്ഷട്ടവ എഞ്ചിനീയറുടെ പേരിൽ 
യാറാവുന്ന രീതിയിൽ ഉളളടക്കം ചെയ്യേണ്ടതാണ്, ഉർഘാസുകൾക്കും ലേലത്തിനും പ്രത്യക്ഷം ടൺ ഫോറവും 
നീരവ്യവും സമർപ്പിക്കേണ്ടതാണ്. വാർ ഫേജിന്റെ ദർഘാസ് ലേലം ലഭിക്കുന്നവർ കാട്ട് ചെയ്യുന്ന തുകയുടെ 


പകുതി തുക കരാർ ഒപ്പിടുന്നതിനു മുൻപായും ശേഷിക്കുന്ന തുക രണ്ട് തുല്യ ഗഡുക്കളായി അവകാശം 
ഏറെറടുത്ത മൂന്നു മാസം തികയുന്നതിനു മുൻപും ആറ് മാസം തികയുന്നതിന് മുൻപും ഒടുക്കേണ്ട 
താണ്. കരാർ ഒപ്പിടുന്ന സമയത്ത്, ബിഡ് സെക്യൂരിററി കഴിച്ചുള്ള തുകക്ക്. ബാങ്ക 
ഗാരൻറിയോ സോൾവെൻസിയോ സമർപ്പിക്കേണ്ടതാണ്. 


- ദർഘാസിക Cം 2008 ഡിസംബർ 10 -ാം തീയതി ലേലത്തിനുശേഷം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്നഉദ്യോഗസ്ഥനോ ഹാജരുളള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. 
ദർ ഘാസ ലേല ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം ദർഘാസ 
സ്വീകരിക്കുന്നതും പരിശോധിക്കുന്നതുമാണ്. ഈ ദർഘാസ ലേലം കേരള സർക്കാരിന്റെ നിലവിലുളള ദർഘാസ 
നിയമങ്ങൾക്കും ഈ നോട്ടീസ് ( പകാരം നൽകിയിട്ടുളള നിബന്ധനകൾക്കും വിധേയമായിരിക്കും. 


( ഒപ്പ്) 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ 
ഡിവിഷൻ, ആശാമം , 
കൊല്ലം, 
ഫോൺ- 0474 - 2742673 . 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ എം.എൽ. പി . എം . 04 / 2008- 09 . 

- 2008 നവംബർ 14 . 
കേരള - ഗ വ ർ ണ്ണ ർ ഷ ണ ത വ ണ്ട 1 ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ , മലപ്പുറം, പൊന്നാനി താഴെ പറയുന്ന 
പ്രവർത്തിക്ക് അംഗീകത കരാറുകാരിൽനിന്നും 
മുദ്രവച്ച ദർഘാസു കൾ ക്ഷണിച്ചുകൊളളുന്നു . 
( പ്രവൃത്തിയുടെ പേരും അടക്ക ൽ തുകയും 
- പെ ാ ന ാ ന 1 . മത്സ്യ ബന്ധന തുറമുഖ 
പദ" ധതി അഡ്മിനിസ് (Sറീവ് ഓഫീസ 

ക = 1 ട അ ി ഒ ൻ എ അററകുറപ്പണികൾ - 
രൂപ 2 , 19 , 437 . 
നിരത ( വ്യം - രൂപ 5,500 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + 

- മു , വ , നി 
ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 10 - 12- 2003 മുതൽ 16 - 12 - 2008 

ഉച്ചയ്ക്ക് 1 മണി വരെ, 
ലർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന 

തീയതിയും സമയവും - 16 - 12 - 2003 വൈകു 
ന്നേരം 3 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 

| 16 -12 -2008 വൈകുന്നേരം 3 . 30 മണി. 
( പ്രവൃ ത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 
കരാറുകാരന്റെ ക്ലാസ് - ( ഡി യും . അതിനു 

- കളിലും . 
ദർഘാസുകൾ സ • ബ ന " ധ ന ക ള ള കേരള 
പ മ ത പ മ ര ാ മ അത്ത ° വ ക പ്പി ഒ ൻ റ യും തുറമുഖ 
എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥ 
കളും ഇതിനും ബാധകമാണ്. കാരണംകൂടാതെ 
ദർഘാസ് റദ്ദു ചെയ്യാനോ മാറ്റി വയ്ക്കാനോ ഉളള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ 
നിക്ഷിപ്തമാണ്. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന 
( പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക 
ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


മാ 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, മലപ്പുറം, 
പൊന്നാനി , 
ഫോൺ : 0494- 2629 969 


(ഒപ്പ് ) 
എക്സിക്യൂട്ടീവ 
എഞ്ചിനീയർ , 


